Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12/12- 14 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2012 


M 


GOVERNO 


കേരള 


ല്ല സർക് 


ാർ 


NMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


No . 


Vol. LVII 
വാല്യം 57 | 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


10th January 2012 
2012 ജനുവരി 10 
20th Pousha1933 
1933 പൌഷം 20 


നമ്പർ 


PART III 
Co -operative Department 


പത്തനംതിട്ട ജില്ലാ സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ നടപടിക്രമം 


നമ്പർ എസ്. സി. റ്റി . എം. 1435 / 2011. 


2011 നവംബർ 26. 


സൂചന: - ( 1) തിരുവല്ല അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 24 - 3- 2011, 6 -6 - 2011 എന്നീ തീയതികളിലെ എൻ 1/ 10 (2 ) നമ്പർ 

കത്തുകൾ. 


( 2 ) തിരുവല്ല അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ നിരണം യൂണിറ്റ് ഇൻസ്പെക്ടറുടെ സഹകരണ 

നിയമം 66 -ാം വകുപ്പ് പ്രകാരമുള്ള അന്വേഷണ റിപ്പോർട്ട്. 


- (3 ) ഈ ആഫീസിലെ 21-6 - 2011 - ലെ ഇതേ നമ്പർ നോട്ടീസ്. 


പി . റ്റി. 84 -ാം നമ്പർ കുറ്റൂർ പഞ്ചായത്ത്പട്ടികജാതി/ പട്ടികവർഗ്ഗ സഹകരണസംഘം ( ക്ലിപ്തം) 25 - 1-1990 - ൽ രജിസ്റ്റർ ചെയ്ത് 
26 - 6 - 1990 - ൽ പ്രവർത്തനമാരംഭിച്ചിട്ടുള്ളതാണ്. 31- 10 - 2002 - ൽ ഭരണസമിതിയുടെ കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് 22 - 9 - 2003 
മുതൽ സംഘം അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലാണ്. ടി സംഘത്തിൽ 30 - 3 - 2005 മുതൽ യാതൊരുവിധ പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല . 
സംഘം പ്രവർത്തനം തുടർന്ന് നടത്തുന്നതിന് കാലങ്ങളായിമുൻകമ്മിറ്റി അംഗങ്ങളോമറ്റ് ഭാരവാഹികളോയാതൊരുവിധ നടപടികളും 
കൈക്കൊണ്ടിട്ടില്ല . നാമമാത്രമായി നിൽക്കുന്നതുകൊണ്ട് അംഗങ്ങൾക്കോ പൊതുജനങ്ങൾക്കോ പ്രയോജനപ്രദവുമല്ല. സംഘം നിലവിൽ 
പ്രവർത്തനരഹിതവും പുനരുജ്ജീവിപ്പിക്കുന്നതിന് യാതൊരു സാദ്ധ്യതയില്ലാത്തതുമാണ്. 

സൂചന (2) പ്രകാരം സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സൂചന ( 3) പ്രകാരം ബന്ധപ്പെട്ട മുൻ ഭരണസമിതി 
അംഗങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളതുമാണ്. എന്നാൽ നാളിതുവരെഎന്തെങ്കിലും വിവരം ലഭിക്കുകയോ നേരിൽ ഹാജരായി 
വിവരം നൽകുകയോ ചെയ്തിട്ടില്ലാത്ത സാഹചര്യത്തിലും പി. റ്റി . 84 -ാം നമ്പർ കുറ്റൂർ പഞ്ചായത്ത് പട്ടികജാതി/ പട്ടികവർഗ്ഗ 
സഹ ക രണ സംഘം ( ക്ലി പ് തം ) - ന്റെ പ്രവർത്തനം ഏറ്റെടുത്ത് നട ത്തു ന്ന തിന് ആരും തയ്യാറാ കാ ത്ത തി നാൽ 


10th JAN. 2012 ] 


CO -OPERATIVE DEPARTMENT 


സമാപ്തീകരിക്കുന്നതിന് സൂചന (1) പ്രകാരം തിരുവല്ല അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ശുപാർശ ചെയ്തിരിക്കുന്ന സാഹചര്യ 
ത്തിലും ടി സംഘം സഹകരണ നിയമം വകുപ്പ്71 പ്രകാരം സമാപ്തീകരിക്കുന്നതിന് താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


- പി . റ്റി. 84 -ാം നമ്പർ കുറ്റൂർ പഞ്ചായത്ത് പട്ടികജാതി/ പട്ടികവർഗ്ഗ സഹകരണസംഘം ( ക്ലിപ്തം)- ന്റെ പ്രവർത്തനം കേരള 
സഹകരണ നിയമം വകുപ്പ്71 പ്രകാരം സമാപ്തീകരിച്ച് ഇതിനാൽഉത്തരവാകുന്നു. ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി സഹകരണ 
നിയമം വകുപ്പ് 72 പ്രകാരം തിരുവല്ല അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ നിരണം യൂണിറ്റ് ഇൻസ്പെക്ടറെ 
നിയമിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . നിരണം യൂണിറ്റ് ഇൻസ്പെക്ടർ ലിക്വിഡേറ്ററുടെ ചുമതല ഉടൻ ഏറ്റെടുക്കേണ്ടതും ഏറ്റെടു 
ത്തിട്ടുള്ളമുതലുകളുടെയും റിക്കാർഡുകളുടെയും വിവരങ്ങൾ താമസംവിനാ ഈ ആഫീസിൽ റിപ്പോർട്ട്ചെയ്യേണ്ടതുമാണ്. ചാർജ്ജടു 
ത്തതിനുശേഷം ലിക്വിഡേറ്റർ സംഘത്തിന്റെആസ്തി ബാദ്ധ്യതകൾ തിട്ടപ്പെടുത്തേണ്ടതും ലിക്വിഡേഷൻ തീയതിയിലെ ബാക്കിപത്രം 
തയ്യാറാക്കി ക്ലെയിം നോട്ടീസ്ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതിലേക്കായി 3 പ്രതികൾ ഈ ആഫീസിലേക്ക് സമർപ്പിക്കേണ്ടതുമാണ്. 


(2 ) 


നമ്പർ എസ്. സി . റ്റി . എം . 1223/ 2011. 


2011 നവംബർ 30. 


സൂചന : - (1) അടൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 10 -3 -2011, 23 -9 - 2011 എന്നീ തീയതികളിലെ ഒ.- 309/ 11 നമ്പർ കത്ത്. 


(2) അടൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ആഫീസിലെ ആർബിട്രേഷൻ ആന്റ് എക്സിക്യൂഷൻ ഇൻസ്പെക്ടറുടെ 

9 - 2- 2011- ലെ സഹകരണനിയമം വകുപ്പ് 66 പ്രകാരമുള്ള പരിശോധനാ റിപ്പോർട്ട്. 


(3) ഈ ആഫീസിലെ 4 - 10 - 2011- ലെ ഇതേ നമ്പർ നോട്ടീസ്. 


1683 -ാം നമ്പർ അറുകാലിക്കൽഈശ്വരവിലാസം ഹരിജൻ സഹകരണസംഘം ( ക്ലിപ്തം ) 3- 4- 1103 എം . ഇ .യിൽ രജിസ്റ്റർ ചെയ്ത് 
2 -5 -1103 എം . ഇ . യിൽ പ്രവർത്തനമാരംഭിച്ചിട്ടുള്ളതാണ്. 17 -7 -2000- ൽ 5 അംഗ ഭരണസമിതി അധികാരമേറ്റെടുത്തു എങ്കിലും 10 - 7 -2003 
മുതൽ സംഘം അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലും തുടർന്ന് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ഭരണനിയന്ത്രണത്തിലും ആയിരുന്നു . 
തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി രൂപീകരിക്കുന്നതിന് കഴിയാതെ വന്ന സാഹചര്യത്തിൽ 1- 11- 2007 മുതൽ സംഘം വീണ്ടും 
അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലാണ്. 2002 - 03 വർഷംമുതൽ സംഘത്തിന്റെ പ്രവർത്തനംപൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. തെരഞ്ഞ 
ടുക്കപ്പെട്ട ഭരണസമിതി അധികാരത്തിൽ വരുന്നതിനും സംഘം പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനും സംഘത്തിലെ അംഗങ്ങളോ, 
മുൻഭരണസമിതി അംഗങ്ങളോതാൽപര്യം കാണിക്കുകയോമുൻകൈ എടുക്കുകയോചെയ്തിട്ടില്ല . സംഘത്തിന്റെ പ്രധാന ഉദ്ദേശ്യ 
ലക്ഷ്യങ്ങൾ ശരിയാംവിധം നടത്തുവാൻ കഴിയാത്തവിധം പ്രവർത്തനരഹിതവുംപുനരുജ്ജീവിപ്പിക്കുന്നതിന്യാതൊരു സാധ്യതയില്ലാ 
ത്തതുമാണ്. 


- സൂചന (2 ) പ്രകാരം സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സൂചന ( 3) പ്രകാരം ബന്ധപ്പെട്ട മുൻ ഭരണസമിതി 
അംഗങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളതാണ്. എന്നാൽ നാളിതുവരെ എന്തെങ്കിലും വിവരം ലഭിക്കുകയോ നേരിൽ ഹാജരായി വിവരം 
നൽകുകയോ ചെയ്തിട്ടില്ലാത്ത സാഹചര്യത്തിലും 1683 -ാം നമ്പർ അറുകാലിക്കൽഈശ്വരവിലാസം ഹരിജൻ സഹകരണസംഘം 
( ക്ലിപ്തം) - ന്റെ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്നതിന് ആരും തയ്യാറാകാത്തതിനാൽ സമാപ്തീകരിക്കുന്നതിന് സൂചന (1) പ്രകാരം 
അടൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ശുപാർശ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലും ടി സംഘം സഹകരണ നിയമം വകുപ്പ് 71 
പ്രകാരം സമാപ്തീകരിക്കുന്നതിന് താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


1683 -ാം നമ്പർ അറുകാലിക്കൽ ഈശ്വരവിലാസം ഹരിജൻ സഹകരണസംഘം ( ക്ലിപ്തം )- ന്റെ പ്രവർത്തനം കേരള 
സഹകരണ നിയമം വകുപ്പ്71 പ്രകാരം സമാപ്തീകരിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി സഹകരണ 
നിയമം വകുപ്പ് 72 പ്രകാരം അടൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ കൊടുമൺ യൂണിറ്റ് ഇൻസ്പെക്ടറെ 
നിയമിച്ച് ഇതിനാൽഉത്തരവാകുന്നു . കൊടുമൺ യൂണിറ്റ് ഇൻസ്പെക്ടർ ലിക്വിഡേറ്ററുടെ ചുമതല ഉടൻ ഏറ്റെടുക്കേണ്ടതും ഏറ്റെടു 
ത്തിട്ടുള്ളമുതലുകളുടെയും റിക്കാർഡുകളുടെയും വിവരങ്ങൾ താമസംവിനാ ഈ ആഫീസിൽറിപ്പോർട്ട്ചെയ്യേണ്ടതുമാണ്. ചാർജ്ജടു 
ത്തതിനുശേഷം ലിക്വിഡേറ്റർ സംഘത്തിന്റെ ആസ്തി ബാദ്ധ്യതകൾ തിട്ടപ്പെടുത്തേണ്ടതും ലിക്വിഡേഷൻ തീയതിയിലെ ബാക്കിപത്രം 
തയ്യാറാക്കി ക്ലെയിം നോട്ടീസ് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതിലേക്കായി 3 പ്രതികൾ ഈ ആഫീസിലേക്ക് സമർപ്പിക്കേണ്ടതുമാണ്. 
സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) 

- (ഒപ്പ്) 
ഓഫീസ്, പത്തനംതിട്ട . 

ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


10th Jan . 2012 ] 


CO -OPERATIVE DEPARTMENT 


REGISTRATION CERTIFICATE 


(2) 


I do hereby certify that in exercise of the powers 


No . 0 -5627 / 2011. 


14th December 2011. 


conferred on me under Section 7 of the Kerala 


Co -operative Societies Act, 1969 ( Act 21 of 1969 ) that the 


1. Name and Number of Society — Palakkad Taluk 

Building and Road Workers Co -operative Society 
Ltd . No . P. 1315 . 


2. 


Date of Registration — 14 - 12 - 2011. 


following Societies the particulars which are furnished in 
the categorical statements are registered by me today as a 
Co -operative Society under the said Act, on the basis of 
limited liability and that the bye -laws of the 


mi 


Address — Palakkad P. O . 


4. 


Liability — Limited . 


undermentioned societies are also hereby registered under 


v 


Area of operation — Whole area of Palakkad Taluk . 


the said section . 


Categorical Statements 


6 . Main Objects — Economic and Social Upliftment of 

the members. 


( 1 ) 


7 . Type of Society – Rule 15 (1 ) A (3 ) b under 

Employees Credit Society . 


No. 0 - 5689/2011 . 


9th December 2011 . 


1. Name and Number of Society — Mannarkkad Taluk 


8. Authorized Share Capital — 50,00 ,000 ( Rupees Fifty 

Lakh only ). 


Building and Road Workers Co -operative Society 


Ltd . No. P. 1316 . 


( a ) 10000 ‘ A ’ class shares of 250 each . 


2. 


Date of Registration — 9 - 12 - 2011. 


(b) 2000 ‘B ’ class shares of 1,000 each. 


3. 


Address — Mannarkkad P. O ., Palakkad District. 


( c ) 20000 ‘ C class shares of 25 each . 


4. 


Liability 


Limited . 


9 . Maximum borrowing power — 100 times of paid up 

share capital + reserve fund . 


5 . Area of operation — Whole area of Mannarkkad Taluk . 


( 3) 


6 . Main Objects — Economic and Social Upliftment of 


the members . 


7. Type of Society - Rule 15 ( 1) A ( 3 ) b under 


No. 0 -7752/2011. 

15th December 2011. 
1. Name and Number of Society — Mahathma Multi 

Purpose Co -operative Society Ltd . No . P. 1318. 
2 . Date of Registration — 15 - 12 -2011. 
3. Address - Koottupatha, Nellikkattiri P. O . 
4. Liability — Limited . 


Employees Credit Society. 


8. Authorized Share Capital — 50 ,00 ,000 (Rupees Fifty 


Lakh only ). 


(a) 10000 ‘ A ’ class shares of 250 each . 


5. Area of operation — Thrithala Block Panchayath 

consisting of Nagalasseri, Thirumittakode, Chalisseri, 
Pattithara, Kappur, Anakkara, Thrithala . 
Main Objects — Raising of funds by multiple activities 

and lend it to members. 
7 . Type of Society - Rule 15 (II) 3 under Miscellaneous 

Society . 


(b ) 2000 ‘B ’ class shares of 1,000 each . 


(c) 20000 ‘ C class shares of 25 each . 


9 . Maximum borrowing power — 100 times of paid up 

share capital + reserve fund . 


8 . Authorised Share Capital — 95 ,00 ,000 (Rupees Ninety 

Five Lakh only ). 


10th Jan . 2012 ] 


CO -OPERATIVE DEPARTMENT 


7 . Type of Society — Vanitha Co -operative Sociery under 

Rule 15 (10 ) of Kerala Co -operative Societies under 
Rules 1969 . 


(a ) 10000 ‘ A ’ class shares of 500 each . 
(b ) 1000 ‘B class shares of 1,000 each . 
(c ) 1000 ‘C class shares of 2 ,500 each . 

(d ) 20000 D ’ class shares of 50 each . 
9. Maximum borrowing power — 50 times of paid up 

share capital + reserve fund . 


8. Authorized Share Capital — 


15 ,20 ,000 (Rupees Fifteen 


Lakh Twenty Thousand only) . 


(a ) 10000 ‘ A ’ class shares of 


100 each . 


( 4 ) 


No. 0 -5777 /2011. 


16th December 2011. 


(b ) 1000 B class shares of 500 each . 


1. Name and Number of Society - Alathur Taluk 

Building and Road Workers Co -operative Society 

Ltd . No. P. 1319 . 
2. Date of Registration — 16 - 12 - 2011. 
3. Address — Alathur P. O ., Palakkad District . 
4. Liability — Limited. 


(c) 20000 ‘C class shares of 10 each . 
9 . Maximum borrowing power — 100 times of paid up 

share capital + reserve fund . 
Office of the 
Joint Registrar (General) of 
Co -operative Societies , 

( Sd .) 
Palakkad . 

Joint Registrar (General). 


REGISTRATION CERTIFICATE 


wers 


me 


5. Area of operation — Whole area of Alathur Taluk . 
6 . Main Objects — Economic and Social Upliftment of 

the members. 
7. Type of Society — Rule 15 (1 ) A ( 3) b under 

Employees Credit Society. 
8 . Authorized Share Capital — 50 ,00 ,000 (Rupees Fifty 

Lakh only ). 
(a ) 10000 ‘ A ’ class shares of 250 each . 
(b ) 2000 ‘B class shares of 1,000 each . 

(c) 20000 ‘ Cºclass shares of 25 each . 
9. Maximum borrowing power — 100 times of paid up 

share capital + reserve fund . 


In exercise of the powers conferred upon me under 
section 7 of the Kerala Co-operative Societies Act, 1969 
(Act 21 of 1969) that the following Societies, the 
particulars of which are furnished in the categorical 
statements are registered by me today as a Co -operative 
Society under the said Act, on the basis of limited liability 
and that the bye - laws of the undermentioned societies are 
also hereby registered under the said section . 


Categorical Statements 


No . 0 -635/ 2010. 


19th December 2011. 


No . 0 - 1162 /2011/R . Dis. 


30th November 2011. 


1. Name and Number of Society — Kavasseri Panchayath 

Vanitha Sahakarana Sangam Ltd. No . P. 1317. 
2. Date of Registration — 19 -12-2011. 


1. Name and No . of Society - Muliyar Labour 

Contract Co -operative Society Ltd . No . S. 443 . 


3. 


Address — Kavasseri P. O ., Palakkad . 


2. Date of Registration — 30 - 11- 2011. 


4. 


Liability - Limited . 


3. Address - Bovikanam , P . O . Muliyar, Kasaragod 

District. 


5 . Area of operation — The whole area of Kavasseri 


Panchayath . 


4. Liability 


Limited . 


6 . Main Objects — Social and Economic Upliftment of 

the members. 


5. Area of Operation — All Panchayath in Kasaragod 

District except Kodom Belur Panchayath . 


10th JAN . 2012] 


CO -OPERATIVE DEPARTMENT 


6 . Main objects — Undertaking contract works to give 

employment to members . 


4. Liability — Limited. 


5. Area of Operation - Kasaragod Taluk . 


7 . Authorised Share Capital — 


6 , 35 , 00 ,000 . 


8. Maximum Borrowing Power of the society , 

100 times of the paid up Share Capital + 
Reserve Fund . 


6 . Main objects — Undertaking contract works to give 

employment to members. 


7 . Authorised Share Capital — 1,05,00 ,000 . 


9. Type of Society — Rule 15 (9 ) — Labour Contract 

Society. 


8. Maximum Borrowing Power of the society 

100 times of the paid up Share Capital + 


Reserve Fund. 


No . 0 - 3072/2011/R . Dis . 


30th November 2011 . 


9. Type of Society — Rule 15(IX ) — Labour Contract 

Society 


1. Name and No . of the Society — Kumbala Labour 

Contract Co-operative Society Ltd . No. S . 444 . 
2. Date of Registration — 30- 11-2011. 


(Sd.) 
Joint Registrar of Co -operative 

Societies (General). 


3. Address — Kumbala P . O ., Kasaragod District. 


Kasaragod . 


